| Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


VGOVERIZATION 


നും സാ 
MENT OF 


KERALA 


न्याव व 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


30th November 2010 

2010 നവംബർ 30 
9th Agrahayana 1932 
1932 അഗ്രഹായനം 9 


47 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 

ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ് @ 12 .5 %. 

പണി തീർക്കേണ്ട സമയപരിധി 25 ദിവസം. 
നമ്പർ എ . ഇ . ( 3) 236/ 2009. 

2010 നവംബർ 8 . 

കവറിനു പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരി 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ഇടുക്കി അ സി സ്റ്റന്റ് - ക്കേ ണ്ടതും ടി സമ യ ത്തി നുളളിൽ ലഭിച്ച ദർഘാസുകൾ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) താഴെ പറയുന്ന അന്നേദിവസം വൈകിട്ട് 3.30 - ന് ഹാജരുളള കരാറുകാരു 
പ്രവൃത്തികൾക്ക് ഗവൺമെന്റ് അംഗീകൃത കരാറുകാരിൽ ടെയോ അവർ അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ 
നിന്നും അംഗീകൃത വിതരണക്കാരിൽ നിന്നും മത്സരസ്വഭാവ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏതെങ്കിലും കാരണവശാൽ 
മു ളള ദർഘാ സു കൾ 8 - 12 - 2010 ബുധനാഴ്ച്ച വൈകിട്ട് പസ്തുത ദിവസം അവധിയായിരുന്നാൽ അടുത്ത 
3 മണിവരെ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . പ്രവൃത്തിദിവസംമുകളിൽ പറഞ്ഞ സമയത്തും വ്യവസ്ഥ 

യിലും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 
കമ ഫയൽ നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), ഇടുക്കി 
നമ്പർ പേരും അടങ്കൽ തുകയും രൂപ 

യുടെ പേരിൽ വാങ്ങിയിട്ടുളളതും തൊടുപുഴയിൽ മാറാവുന്ന 
1 എ . ഇ . ( 3 ) 236 / 09 - വണ്ടിപ്പെരിയാർ സംസ്ഥാന 

തുമായ നിശ്ചിത തുകയുടെ നിരതദ്രവ്യം ബാങ്ക് ഡാറ്റ്/ 
പച്ചക്കറി തോട്ട ത്തിലെ കുഴൽ കിണറിൽ 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രവർത്തിയുടെ പേര് രേഖപ്പെ 
പമ്പ് സെറ്റ് സ്ഥാപിക്കൽ - രൂപ 65,000 

- 1, 650 

ടുത്തി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 

പ്രമാണങ്ങളും കൂടുതൽ വിവരങ്ങളും തൊടുപുഴയിലുളള 
2 എ . ഇ . (3) 235/10 - ടി ടി കുഴൽ കിണറിൽ 

കൃഷി അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യ റുടെ 
പൈപ്പുലൈൻ സ്ഥാപിക്കൽ - രൂപ 58,000 1,450 കാര്യാലയത്തിൽ നിന്നും 8 - 12 - 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ 
എ . ഇ . ( 3) 352 / 10- ടി ടി നിലവിലുള്ള വാട്ടർ 

ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം പണ മാ യ ടച്ച് 
ടാങ്കിനു കവ റിംഗ് സ്ലാബ് സ്ഥാപിക്കൽ 

രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പ്രമാണത്തിന്റെ 
രൂപ 26,500 

67 0 

അ ധിക പകർപ്പിന് നികു തി യടക്കം പ്രത്യേകം വില 


30th Nov . 2010). 


AGRICULTURE DEPARTMENT 


| 146 


നൽകേണ്ടതാണ്. ദർഘാസ് പത്രികയുടെ വില യാതൊരു 

ടെണ്ടർ ഫോമു ക ളോ ടൊപ്പം കൃഷി അസിസ്റ്റന്റ് 
കാ ര ണ വ ശാലും മടക്കി കൊടു ക്കു ന്ന ത ല്ല . ദർഘാസ് ഡയറക്ടർ ( വിത്തുശേഖരണം), വടകരയുടെ പേരിൽ വടകര 
അംഗീകൃത കരാറു കാർക്ക് മാത്രം നൽകു ന്നതും അവ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ മാറാവുന്ന 10,000 രൂപയുടെ 

കെ മാറ്റം ചെയ്യാൻ പാടി ല്ലാ ത്ത തുമാ ണ് . ദർഘാ സ് ഡിമാന്റ് ഡാം 50,000 ( അൻപതിനായിരം ) രൂപയിൽ 
പ്രമാണത്തിനൊപ്പം 50 രൂപയുടെമുദ്രപത്രത്തിൽ പ്രാഥമിക കുറയാത്ത സംഖ്യയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റും 
ഉടമ്പടി ഉളളടക്കം ചെയ്യേണ്ടതാണ്. 

സമർപ്പിക്കേണ്ടതും 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ കരാർ 
-- യാതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ പൂർണ്ണ 

എഴുതി തരേണ്ടതുമാണ്. കരാർ കാലാവധി 31-5- 2011 വരെ 
മാ യോ ഭാ ഗി ക മാ യോ നിര സി ക്കു വാ ന ള ള അ ധി 

ആയിരിക്കും. ടെണ്ടർ ഉറപ്പിച്ച് ഉത്തരവു ലഭിച്ച് 7 ദിവസ 
കാരം കൃഷിഅസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 

ത്തിനുള്ളിൽ ദർഘാസുകാരൻ, കരാർ അവസാനിക്കുന്നതു 
നിക്ഷിപ്തമായിരിക്കും. കൂടാതെ സർക്കാരിന്റെ ദർഘാസ് 

വരെയുള്ള കാലാവധിക്ക് നിരതദ്രവ്യമുൾപ്പെടെ 50,000 രൂപയുടെ 
സംബന്ധമായ മറ്റെല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 

കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ( വിത്തുശേഖരണം) വടകര 
ബാധകമായിരിക്കുന്നതുമാണ്. 

യുടെ പേരിൽ വടകര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ 

മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റ് സമർപ്പിക്കേണ്ടതാണ്. ഈ 
കൃഷി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് (ഒപ്പ്) 

ഓഫീസിൽ നിന്നോ ബന്ധപ്പെട്ട സംഭരണ കേന്ദ്ര ങ്ങ ളിൽ 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

നിന്നോ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യഥാസമയം 
ഇടുക്കി, തൊടുപുഴ. 

- എഞ്ചിനീയർ (കൃഷി). 

വിത്തു തേങ്ങകൾ കയറ്റി അയക്കേണ്ടതാണ്. 

-- കേരള സർക്കാരിന്റെ മറ്റെല്ലാ ടെണ്ടറു ക ൾ ക്കും 
ടെണ്ടർ പരസ്യം 

ബാധകമായ നിയമങ്ങൾ ഈ ടെണ്ടറിനും ബാധകമായിരി 

ക്കുന്നതാണ്. ടെണ്ടർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
നമ്പർ സി . 400 / 2010 . 

2010 ഒക്ടോബർ 28 . 

ഈ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി സമയങ്ങളിലും 
2010 - 11 കാല യ ള വിൽ വട കര കൃഷി അ സി സ്റ്റന്റ് ലഭിക്കുന്നതാണ്. 
ഡയറക്ടറുടെ ( വിത്തുശേഖരണം) ഓഫീസിന്റെ പരിധിയിൽ 
വരുന്ന തൊട്ടിൽപ്പാലം , ഉള്ള്യരി എന്നീ കേന്ദ്ര ങ്ങ ളിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ 
നിന്നും ശേഖരിക്കുന്ന വിത്തു തേങ്ങകൾ സംസ്ഥാനത്തിന്റെ 

കാര്യാലയം (വിത്തുശേഖരണം), 
വിവിധ ഭാഗങ്ങളിലുള്ള കൃഷി വകുപ്പിന്റെ തെങ്ങിന്റെതെ മിനിസിവിൽസ്റ്റേഷൻ, 

( ഒപ്പ്) 
വളർത്തു കേന്ദ്രങ്ങളിൽ ലോറിയിൽ കയറ്റി എത്തിക്കുന്നതിന് വടകര പി. ഒ., 

- കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

കോഴിക്കോട് ജില്ല . 

- (വിത്തുശേഖരണം). 
ഒരു ലോറി യിൽ 4, 000 ( നാ ലാ യി രം ) എണ്ണ ത്തിൽ 
കുറയാതെ വിത്ത് തേങ്ങ കൾ കയറേണ്ട താ ണ്. റണ്ണിംഗ് 
കിലോമീറ്റർ നിരക്ക് അക്കത്തിലും അക്ഷരത്തിലും ടെണ്ടറിൽ 
വ്യക്തമായി കാണിച്ചിരിക്കണം. 

ലഘു ദർഘാസ് പരസ്യം 
| 2011 ജനുവരി മാസം മുതൽ മേയ് വരെ ശേഖരിക്കുന്ന 

- (1 ) 
ഉദ്ദേശം 6. 05 ലക്ഷം വിത്ത് തേങ്ങകൾ ഇത്തരത്തിൽ അയയ് 
ക്കേണ്ടിവരും. 

നമ്പർ ഇ . ഇ . ( 2) 1352/ 2010. 

2010 നവംബർ 4 . 
ടെണ്ടർ ക വ റിനു പുറത്ത് സി . 400 / 2 010 എന്ന് 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഉത്തരമേഖല ക്യഷി 
രേഖപ്പെടു ത്തി , കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ (വിത്തു 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കോഴിക്കോട് താഴെ പറ 
ശ ഖ ര ണം ) , മിനി സിവിൽ സ്റ്റേ ഷൻ, വട കര പി . ഒ ., 

യുന്ന പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യ ത യുള്ള 
കോഴിക്കോട് ജില്ല - 673 101 എന്ന വിലാസത്തിൽ 8 - 12 - 2010 

- പൊതുമരാമത്ത് ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറു 
(ബുധനാഴ്ച ) ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി എത്തിക്കേണ്ട 

കാ രിൽ നിന്നും മത്സര സ്വഭാ വ മു ള്ള പ്രവർത്തിയുടെ 
താണ്. താമസിച്ചുകിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു കാരണ 

- പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
വശാലും സ്വീകരിക്കുന്നതല്ല. 

കൊള്ളുന്നു . ദർഘാസുകൾ 9 - 12 - 2010 - ന് പകൽ മൂന്നുമണി 

വരെ സ്വീക രി ക്കു ന്നതും അന്നേ ദിവസം 3. 30 മണിക്ക് 
ടെണ്ടറുകൾ 8 - 12 - 2010 - ന് വൈകുന്നേരം 3 മണിക്ക് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടു 
ഹാജരുള്ള ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളു 

ത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരായിട്ടുള്ള 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
ടെണ്ടർ ഫോമു കൾ ആ വ ശ്യ മു ള്ള വർ അതിന്റെ സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ ണ് . ഏതെങ്കിലും 
വിലയായ 2,300 രൂപയും വിൽപ്പന നികുതിയും ( 12.5 % വാറ്റ്) കാരണ വശാൽ ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാ പിക്ക 
ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് 1,200 രൂപയും വിൽപ്പന നികുതിയും പ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ 
( 12.5 % വാറ്റ്) അടച്ച് 8- 12 - 2010 പകൽ 2 മണിക്ക് മുൻപായി വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
വാങ്ങേണ്ടതാണ്. 

തുറക്കുന്നതുമായിരിക്കും. 


30th Nov . 2010). 


AGRICULTURE DEPARTMENT 


| 147 


2 


കമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണ 
നമ്പർ 

പേരും അടങ്കൽ തുകയും രൂപ വശാൽ ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാപിക്ക പ്പെട്ടാൽ 
ഇ ഇ ( 2)1352/10 - കോഴിക്കോട് ജില്ലയിലെ 

അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ 
പുതിയറ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
എഞ്ചിനീയർ ഓഫീസിന് മുൻവശത്തെ 

തുറക്കുന്നതുമായിരിക്കും. 
വർക്ക് ഷോപ്പ് ഷെഡ്ഡിന്റെ നിർമ്മാണം 

കമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
രൂപ 4, 40 ,000 

11, 000 നമ്പർ 

പേരും അടങ്കൽ തുകയും രൂപ 
ഇ ഇ ( 2) 1292 /10 - മലപ്പുറം ജില്ലയിലെ 
മുണ്ടേരി സീഡ് ഗാർഡൻ കോംപ്ലക്സിലെ 

ഇ ഇ (2 )1707 / 10 -- പാലക്കാട് ജില്ലയിലെ 
കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് 

മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ ഓഫീസിലെ വർക്ക്ഷോപ്പ് 
കെട്ടിടത്തിന്റെയും ക്വാർട്ടേഴ്സിന്റെയും 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 2,80, 000 

കെട്ടിടത്തിന്റെ വിപുലീകരണ പ്രവൃത്തി 
7 , 000 
രൂപ 5,20,000 

13 , 000 
3 ഇ ഇ ( 2) 1291/ 10 ടി ടി മുള്ള് കമ്പിവേലി 
അറ്റകുറ്റപ്പണികൾ - രൂപ 2,00,000 

5 ,000 

2 ഇ ഇ ( 2 ) 1998 / 10 - ടി നെല്ലി യാ മ്പതി 
4 ഇ ഇ (2) 2018 / 10 - ടി ആനക്കയം കൃഷി 

ഒ & വി ഫാമിലെ ഫൂട്ട് പ്രാസസിംഗ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 

യൂണിറ്റ് കെട്ടിടത്തിന്റെ പ്രത്യേക അറ്റകുറ്റ 
ഓഫീസിലെ കസ്റ്റം ഹയറിംഗ് സെന്റർ 

പണികളും പെയിന്റിംഗും - രൂപ 4,00,000 1, 000 
കെട്ടിട നിർമ്മാണം - രൂപ 3,00,000 

7 , 500 

ഇ ഇ (2 ) 1981/ 10 - ടി മല മ്പുഴ കൃഷി 
ദർഘാസ് ( പമാണത്തിന്റെ വില - കമ ന മ്പർ 1- ന് 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
രൂപ 900 + നികുതി, കമ ന മ്പർ 2 - നും 4 - നും 

ഓഫീസിൽ കാർഷികോപകരണങ്ങളുടെ 
രൂപ 600 + നികുതി, ക്രമനമ്പർ 3 - ന് രൂപ 400 + നികുതി. 

വാട്ടർ സർവ്വീസ് നടത്തുന്നതിനാവശ്യമായ 
പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 3 മാസം. 

റാമ്പ് നിർമ്മാണം -രൂപ 2 ,30, 000 

600 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവ ര ങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 9- 12 -2010 ദർഘാസ് പ്രമാണത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങ ളിലും രൂപ 1,100 + നികുതി, കമനമ്പർ 2- ന് രൂപ 800 + നികുതി, 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 

കമനമ്പർ 3 - ന് രൂപ 500 + നികുതി, 
അടച്ച് രേഖാമൂലം ആ വ ശ്യ പ്പെട്ടാൽ ലഭി ക്കു ന്നതാണ്. 

പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 3 മാസം. 
ദർഘാസ് പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറു 
കാർക്ക് മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറു ദർഘാസ് പ്രമാണങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ 
വാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽനിന്നും 8 - 12- 2010 
വില യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല. - ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസ ങ്ങ ളിലും 
അംഗീകൃത ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 
(കൃഷി), കോഴിക്കോടിന്റെ പേരിൽ അടച്ച നിശ്ചിത തുകയുടെ 

-- അടച്ച് രേഖാമൂലം ആ വ ശ്യ പ്പെട്ടാൽ ലഭി ക്കു ന്നതാണ്. 
ബാങ്ക് ഡ്രാഫ്റ്റ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റായി ദർഘാസി 

ദർഘാസ് ( പമാ ണ ങ്ങ ൾ മേൽപ്പറഞ്ഞ അംഗീകൃത 
നോടൊപ്പം നിര ത ദ വ്യ മായി സമർപ്പിക്കേ ണ്ട താണ്. ഈ 

കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം 
ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 100 രൂപ മുദ്രപത 
ത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. 

കെമാ റു വാൻ പാടി ല്ലാ ത്ത തു മാ കു ന്നു . ദർഘാസ് 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധന 

പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കികൊടു 
കളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 

ക്കുന്നതല്ല. അംഗീകൃത ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് 
- (2 ) 

എഞ്ചിനീയർ ( കൃ ഷി ), കോഴിക്കോടിന്റെ പേരിൽ അടച്ച 

നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് ഏണസ്റ്റ് മണി 
നമ്പർ ഇഇ( 2 ) 1707/ 2010 . 

2010 നവംബർ 4, 

ഡെപ്പോസിറ്റായി ദർഘാ സിനോടൊപ്പം നിര തദവ്യമായി 
കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴി ക്കോട് ഉത്തര 

സമർപ്പിക്കേണ്ടതാണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കു 
മേഖല കൃഷി എക് സി ക ട്ടീവ് എഞ്ചി നീ യർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യ ത യുള്ള 

മ്പോൾ 100 രൂപ മുദ്രപത്രത്തിൽ ഒരു പ്രിലിമിനറി എഗ്രി 
പൊതുമരാമത്ത് ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറു 

മെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധി 
കാ രിൽ നിന്നും മത്സര സ്വഭാ വ മു ള്ള പ്രവർത്തിയുടെ 

ച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും നിയമങ്ങളും ഇതിനും 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു ബാധകമാണ്. 
കൊള്ളുന്നു . ദർഘാസുകൾ 8 - 12- 2010 - ന് പകൽ മൂന്നുമണി 
വരെ സ്വീക രി ക്കു ന്നതും അന്നേ ദിവസം 3 .30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടു കൃഷിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ, ( ഒപ്പ്) 
ത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരായിട്ടുള്ള റീജിയണൽ ഓഫീസ്, 

എക്സിക്യൂട്ടീവ് 
ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ പുതിയറ പി . ഒ., കോഴിക്കോട്- 4. എഞ്ചിനീയർ (കൃഷി). 


30th Nov. 2010). 


AGRICULTURE DEPARTMENT 


148 


ദർഘാസ്/ ലേല പരസ്യം 

ദർഘാസ് സ്വീകരിച്ചു കഴിഞ്ഞശേഷം 22 - 12 - 2010 - ന് 

വൈകുന്നേരം 3 മണിക്ക് പരസ്യലേലം ഉണ്ടായിരിക്കുന്നതാണ്. 
നമ്പർ ബി367 / 2005 . 

2010 ഒക്ടോബർ 12. 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ 3 മണിക്കു മുമ്പായി നിരതദ്രവ്യ 
കോഴിക്കോട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

തുക പണ മായി ഈ ഓഫീസിൽ അട യ് ക്കേ ണ്ട താ ണ്. 
എഞ്ചിനീയറുടെ അധീ ന ത യിൽ പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് 

പര സ്യ ലേലം കഴി ഞ്ഞാൽ സന്നി ഹി ത രാ യി രിക്കുന്ന 
ഫാമിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഉപയോഗ ശൂന്യവു മായ 

ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
ട്രാക്ടറും അനുബന്ധ ട്രെയിലറും ഇപ്പോൾ ഉള്ള അവസ്ഥ 

സാന്നിദ്ധ്യ ത്തിൽ ദർഘാ സു കൾ തുറ ക്കു ന്ന താ ണ് . 
യിൽ 2010 ഡിസം ബർ 22 -ാം തീയതി വൈകുന്നേരം 

- ദർഘാസിലോ ലേലത്തിലോ ഏതിലാണോ കൂടുതൽ തുക 
3.30 മണിക്ക് ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 

രേഖപ്പെടു ത്തി യി രിക്കു ന്നത് അയാളുടെ പേരിൽ ലേല 
വിൽപ്പന നടത്തുന്നതാണ്. 

ദർഘാസ് താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ 
ദർഘാസ് നമ്പരും ഇനവും - കെ . എൽ. - 11 ബി 8362 -- അപ്പോൾതന്നെ സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം അടച്ച് 
എച്ച്. എം . ടി. ട്രാക്ടറും ട്രെയിലറും. 

രശീതി വാങ്ങേണ്ടതുമാണ്. ബാക്കി തുക ദർഘാസ്/ ലേലം 

സ്ഥിരപ്പെടുത്തിമൂന്ന് ദിവസത്തിനകം അടച്ച് സാധനങ്ങൾ 
മോഡൽ 1992 . 

സ്വന്തം ചെല വിൽ നീക്കം ചെയ്യേ ണ്ട തു മാ ണ് . ഇ 
നിരതദ്രവ്യം രൂപ 1,000 . 

നിബന്ധ നകൾ ലംഘിക്ക പ്പെട്ടാൽ നിര ത ദ വ്യവും അ ടച്ച് 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 300 + 4 % - - തുകയും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ഇതുകാരണം 
വിൽപ്പന നികുതി. 

സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ടിയാനിൽ നിന്ന് ഈടാക്കുന്ന 
22- 12- 2010 പകൽ 12 മണിവരെ ദർഘാസ് ഫോറങ്ങൾ തു മാ യി രി ക്കും . ദർഘാ സ് / ലേല സംബ ന്ധമായ എല്ലാ 
വിൽക്കപ്പെടുന്നതും അന്നേദിവസം ഒരു മണി വരെ ദർഘാസ് വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസ്/ ലേലം 
ഫോറങ്ങൾ സ്വീകരിക്കു ന്ന തുമാ ണ്. ദർഘാസ് നൽകാൻ - യാതൊരു കാരണവും കൂടാതെ മാറ്റി വയ്ക്കു ന്ന തിനോ 
ആഗ്രഹിക്കുന്നവർ കോഴിക്കോട് പുതിയറയിലുള്ള കൃഷി 

-- അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനോ ഉള്ള അധികാരം താഴെ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ദർഘാസുകൾ 

ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. ദർഘാസ്/ 
മുദ്രണം ചെയ്ത ക വ റു ക ളിൽ സമർപ്പി ക്കേ ണ്ട താണ്. 

ലേല ദിവസം പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 

അടുത്ത പ്രവൃത്തി ദിവസം ആയതു നടത്തുന്നതാണ്. ഇതു 
നിരതദ്രവ്യം കോഴിക്കോട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി 

സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 

ഈ ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
ദർഘാസിനൊപ്പം അടക്കം ചെയ്യേണ്ടതും കവറിനു മുകളിൽ 
ദർഘാസ് നമ്പർ, ക്രമനമ്പർ, വാഹനം വാങ്ങുന്നതിനുള്ള 

- ( ഒപ്പ്) 
ദർഘാസ് എന്നിവ രേഖപ്പെടുത്തേണ്ടതുമാണ്. നിരതദ്രവ്യം 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

അസിസ്റ്റന്റ് 
ഇല്ലാത്തതും വൈകിലഭിക്കുന്നതുമായ ദർഘാസുകൾ അതേ 

എഞ്ചിനീയറുടെ(കൃഷി) കാര്യാലയം, എക്സിക്യൂട്ടീവ് 
കാരണത്താൽ നിരസിക്കുന്നതുമാണ്. 

പുതിയറ, കോഴിക്കോട്- 4. 

എഞ്ചിനീയർ (കൃഷി). 


